Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 -2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


OVERNM 


നും സ 
VMENT OF 
न्याव अवा 


OF KERT 


പ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th July 2010 
2010ജൂലൈ20 
29th Ashadha 1932 
1932 ആഷാഢം 29 


നമ്പർ 


കൊച്ചി നഗരസഭ 

വിജ്ഞാപനം 
| [ പ്രാബല്യം- വിജ്ഞാപന തീയതി മുതൽ 
നമ്പർ എം . ഒ. ആർ. 4/ 23392 / 2009 . - 2010 ജനുവരി 16. 

നഗ ര സ ഭയുടെ വരുമാന സാതസ് വിപു ലീക രിക്കു 
ന്നതിന്റെ ഭാഗമായി കേരള മുനിസിപ്പാലിറ്റീസ് ആക്റ്റ് 475 -ാം 
വകുപ്പ് പ്രകാരം നഗരസഭാ കൗൺസിലിൽ നിക്ഷിപ്തമായി 
രിക്കുന്ന അധികാരം ഉപയോഗിച്ച് 26- 11- 2009 - ലെ 43 -ാം നമ്പർ 
കൗൺസിൽ തീരുമാനപ്രകാരം നഗരസഭാതിർത്തിക്കുള്ളിൽ 
പ്രവർത്തിക്കുന്ന സ്വകാര്യ പാർക്കിംഗ് പ്ലേസുകൾക്ക് ലൈസൻസ് 
ഫീസ് ഈടാക്കുന്നതു സംബന്ധിച്ച് ബൈലാകൾ പൊതുജനങ്ങ 
ളുടെ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തുന്നു . 


1. കൊച്ചി നഗരസഭയുടെ പരിധിക്കുള്ളിൽ നഗരസഭയുടെ 

ലൈസൻസ് ഇല്ലാതെ യാതൊരാളും പുതിയ സ്വകാര്യ 
പാർക്കിംഗ് പ്ലേസു കൾ തുറ ക്കു കയോ തുറന്നു 
വയ്ക്കുന്നത് തുടരുകയോ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . 


2. സ്വകാര്യ പാർക്കിംഗ് പ്ലേസു കൾ ഏത് സ്ഥലത്ത് 
തുറക്കാൻ ഉദ്ദേ ശി ക്കു ന്നുവോ ആ സ്ഥല ത്തിന്റെ 
ഉടമസ്ഥൻ പ്രസ്തുത പാർക്കിംഗ് പ്ലസ്തുറക്കാൻ ഉദ്ദേശി 
ക്കുന്നതിന് ആറാഴ്ചയ്ക്ക്മുമ്പ്അപേക്ഷ സമർപ്പിച്ചിരി 
ക്കേണ്ടതാണ്. 


- ലൈസൻസിന്റെ 


3 . സ്വകാര്യ 

പാർക്കിംഗ് - പ്ലസിന്റെ 
കാലാവധി ഒരു വർഷത്തേക്ക്മാത്രമായിരിക്കുന്നതാണ്. 


4 . ലൈസൻസ് ഫീസ് ഒരു വർഷത്തേക്ക് 

250 ച . മീറ്റർ മുതൽ 500 ച . മീറ്റർ വരെ 1,000 രൂപ 
501 ച . മീറ്റർ മുതൽ 1000 ച . മീറ്റർ വരെ 2,000 രൂപ 
1001 ച . മീറ്ററിന് മുകളിൽ 3, 000 രൂപ 


5. സ്വകാര്യ പാർക്കിംഗ് പ്ലേസുകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ സുരക്ഷയുടെ 
ഉത്തരവാദിത്വം ലൈസൻസിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതും. ആയതിന് ആവശ്യ 
മായ ക്രമീകരണങ്ങൾ ലൈസൻസിയുടെഉത്തരവാദിത്വത്തിൽ നടത്തേണ്ടതുമാണ്. 


6. നിലവിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർക്കിംഗ് പ്ലേസുകൾ 
ഈ വിജ്ഞാപനം പ്രാബല്യ ത്തിൽവന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം 
ലസൻ സിന് 

അ പേ ക്ഷ 

സമർപ്പിച്ചിരി ക്കേ ണ്ട തും 
അപ്രകാരമുള്ള സമയ പരിധിക്കുള്ളിൽ ലൈസൻസിന് അപേക്ഷ സമർപ്പിക്കാത്ത 
പാർക്കിംഗ് പ്ലേസുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതാണ്. 


7. ലൈസൻസിയുടെ പേര്, മേൽവിലാസം വാഹനങ്ങളുടെ ഇനം തിരിച്ചുള്ള ഫീസ് നിരക്ക് 
- ന്ന 

വ 
പാർക്കിംഗ് പ്ലസിന്റെ പ വ ശ ന 

ക വാ ട ത്തിൽ 
പ്രദർശിപ്പിക്കേണ്ടതാണ്. 


നഗരസഭാ കാര്യാലയം, 
കൊച്ചി- 11. 


- ( ഒപ്പ്) 
അഡീഷണൽ സെക്രട്ടറി. 


